GOVERNMENT 
OFKERALA 


Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


© 
കേരള സർക്കാർ 
Government of Kerala 

20 


सत्यमेव जयते 


Reg . No. KL / TV ( N )/ 634/ 2018-20 


ക 


o 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


വാല്യം 9 


2020 ആഗസ്റ്റ് 25 
25th August 2020 

1196 ചിങ്ങം 9 
9th Chingam 1196 


നമ്പർ 


34 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 ഭാദം 3 
3rd Bhadra 1942 


PART III 


Notifications by Heads of Departments 
Commissionerate of Land Revenue 


25th AUG . 2020 ] 


COMMISSIONERATE OF LAND REVENUE 


6081 


Iritty Taluk 


( 3 ) 


റഫ് . ബി4-2099 2020. 


2020 മേയ് 27 . 


പരസ്യം 


( 1 ) 


റഫ് . ബി4-21012020. 


2020 മേയ് 27 , 


കണ്ണൂർ ജില്ലയിൽ ഇരിട്ടി താലൂക്കിൽ മണത്തണ വില്ലേജിൽ 
പേരാവൂർ ദേശത്ത് ബീന ഭവനിൽ , കരുണൻ എന്നയാൾ മരണ 
പ്പെട്ടുപോയെന്നും ടിയാന്റെ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് 
ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ മകൻ ബാബു , പി . സമർപ്പിച്ച 
അ പേ ക്ഷ യിൻ മേൽ ബന്ധ പ്പെട്ട വില്ലേ ജാ ഫീസർ വഴി 
അന്വേഷണം നടത്തിയതിൽ ടിയാൻ 23-7-2018 -ാം തീയതി 
മരണപ്പെട്ടുപോയെന്നും പരേതന്റെ അവകാശികളായി താഴെ 
പറയുന്ന 4 ( നാല്) പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


കണ്ണൂർ ജില്ലയിൽ ഇരിട്ടി താലൂക്കിൽ കോളാരി വില്ലേജിൽ 
കല്ലൂർ ദേശത്ത് മാണിക്കോത്ത് വീട്ടിൽ, അബ്ദുൽ മജീദ് 
മാണിക്കോത്ത് എന്നയാൾ മരണപ്പെട്ടു പോയെന്നും ടിയാന്റെ 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ 
ഭാര്യ നജ്മ , എ . കെ . സമർപ്പിച്ച അപേ ക്ഷ യിൻ മേൽ 
ബന്ധപ്പെട്ട വില്ലേജാഫീസർ വഴി അന്വേഷണം നടത്തിയതിൽ 
ടിയാൻ 15-8-2018 -ാം തീയതി മരണപ്പെട്ടുപോയെന്നും പരേതന്റെ 
അവകാശികളായി താഴെ പറയുന്ന 4 ( നാല്) പേരാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു . 


പേര് 


കമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 

ബന്ധം 


1 


മാതാവ് 


68 


ക്രമ 


പേര് 


2 


പരേതനുമായുള്ള വയസ് 


36 


ഭാര്യ 


അലീമ , എം . 
നജ്മ , എ . കെ . 
മുഹമ്മദ് ഷാഫി, എ . കെ . 
നദീറ , എ . കെ . 


നമ്പർ 


ബന്ധം 


3 


മകൻ 


16 


4 


മകൾ 


13 


1 


രത്നവല്ലി, പി . 


മകൾ 


60 


2 


ബാബു , പി . 


മകൻ 


51 


3 


രതീശൻ, പി . 


47 


4 


ബീന , പി . 


മകൾ 


44 


മേൽ പറഞ്ഞ വ രാണ് പരേ തന്റെ അനന്തരാവകാശി 
കളെന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം ഇരിട്ടി 
തഹസീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ്. കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗ മായോ വരുന്ന ആക്ഷേ പ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല . 


മേൽ പറഞ്ഞ വ രാണ് പരേ തന്റെ അനന്തരാവകാശി 
കളെന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം ഇരിട്ടി 
തഹസീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ്. കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗ മായോ വരുന്ന ആക്ഷേ പ ങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


റഫ് . ബി4-188112020 . 


2020 മേയ് 27 . 


( 2 ) 


കണ്ണൂർ ജില്ലയിൽ ഇരിട്ടി താലുക്കിൽ വയത്തൂർ വില്ലേജിൽ 
വയ തൂ ർ ദേശത്ത് ഇരട്ടാ ണി യിൽ വീട്ടിൽ, ജോർജ് 
എന്നയാൾ മരണപ്പെട്ടുപോയെന്നും ടിയാന്റെ അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു കൊണ്ട് മാതാവ് ഏലിയാമ്മ 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി 
അന്വേഷണം നടത്തിയതിൽ ടിയാൻ 18-6-2019 -ാം തീയതി 
മരണപ്പെട്ടുപോയെന്നും പരേതന്റെ അവകാശികളായി താഴെ 
പറയുന്ന 9 ( ഒമ്പത് ) പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


റഫ് . ബി4-21442020. 


2020 മേയ് 27 , 


പേര് 


പരേതനുമായുള്ള 


വയസ് 


| ക്രമ 
നമ്പർ 


ബന്ധമ 


കണ്ണൂർ ജില്ലയിൽ ഇരിട്ടി താലൂക്കിൽ പടിയൂർ വില്ലേജിൽ 
പടിയൂർ ദേശത്ത് ശ്രീഗോകുലം വീട്ടിൽ ദേവു , പി . എന്നവർ 
മരണപ്പെട്ടുപോയെന്നും ടിയാളുടെ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് 
ആവശ്യപ്പെട്ടുകൊണ്ട് പരേതയുടെ മകൾ മീര , പി . സമർപ്പിച്ച 
അ അ ക്ഷ യിൻ മേൽ ബന്ധ പ്പെട്ട വില്ലേ ജാ ഫീ സർ വഴി 
അന്വേഷണം നടത്തിയതിൽ ടിയാൾ 5 -1-2020 -ാം തീയതി 
മരണപ്പെട്ടുപോയെന്നും പരേതയുടെ അവകാശികളായി താഴെ 
പറയുന്ന 2 ( രണ്ട് ) പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


1 


മാതാവ് 


85 


ഏലിയാമ്മ 
ആലീസ് 


2 


സഹോദരി 


65 


3 


ജോസ് 


സഹോദരൻ 


59 


4 


മാണി 


56 


പേര് 


പരത 


തയുമായുള്ള വയസ് 


5 


മേരി 


കമ 
നമ്പർ 


സഹോദരി 


54 


ബം 


6 


സഹോദരൻ 


52 


1 


മധുസൂദനൻ, പി . 


മകൻ 


50 


7 


കുര്യൻ 
തങ്കച്ചൻ 
ലിസി 


50 


3 3 


2 


മീര , പി . 


മകൾ 


47 


8 


സഹോദരി 


47 


9 


ഷനി 


45 


മേൽ പറഞ്ഞവരാണ് പരേതയുടെ അനന്തരാവകാശി 
കളെന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം ഇരിട്ടി 
തഹസീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ്. കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗ മായോ വരുന്ന ആക്ഷേ പ ങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


മേൽ പറഞ്ഞ വ രാണ് പരേതന്റെ അനന്തരാവകാശി 
കളെന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം ഇരിട്ടി 
തഹസീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ്. കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗ മായോ വരുന്ന ആക്ഷേ പ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല. 


Gaz , No. 34 / 2020 / DTP ( CLR ) . 


267 


25th AUG . 2020] 


COMMISSIONERATE OF LAND REVENUE 


6082 


(5 ) 


പേര് 


പരേതയുമായുള്ള വയസ് 


റഫ് . ബി4-1862 2020. 


ക്രമ 
നമ്പർ 


2020 മേയ് 27 , 


ബം 


1 


ശാന്തമ്മ 


മകൾ 


67 


വല്ല യിൽ 


2 


മകൻ 


66 


മുരളീധരൻ നായർ 
കൃഷ്ണൻ നായർ 


3 


64 


കണ്ണൂർ ജില്ലയിൽ ഇരിട്ടി താലൂക്കിൽ വയത്തൂർ വില്ലേജിൽ 
വ യ ത്തൂർ ദേശത്ത് 

പൂ ത്താട്ട് വീട്ടിൽ 
ഷാജി ജോർജ്ജ് എന്നയാൾ മരണപ്പെട്ടുപോയെന്നും ടിയാന്റെ 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ 
പിതാവ് ജോർജ്ജ് ജോസഫ് സമർപ്പിച്ച അപേക്ഷയിൻമേൽ 
ബന്ധപ്പെട്ട വില്ലേജാഫീസർ വഴി അന്വേഷണം നടത്തിയതിൽ 
ടിയാൻ 8-12-2019 -ാം തീയതി മരണപ്പെട്ടുപോയെന്നും പരേതന്റെ 
അവകാശിയായി താഴെ പറ യുന്ന ഒരാളാണു ള്ള തെന്നും 
അറിവായിരിക്കുന്നു . 


4 


ലീല 


മര 


ാണപ്പെട്ട മകൻ 


മണികണ്ഠന്റെ 


ഭാര്യ 


66 


5 


സുരേന്ദ്രൻ 


മകൻ 


45 


പേര് 


വയസ് 


പരേതനുമായുള്ള 

ബന്ധം 


ജോർജ്ജ് ജോസഫ് 


പിതാവ് 


മേൽ പറഞ്ഞ വ രാണ് പരേതയുടെ അനന്തരാവകാശി 
കളെന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം ഇരിട്ടി 
തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ്. കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗ മായോ വരുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല . 


80 


മേൽ പറഞ്ഞ യാളാണ് പരേതന്റെ അനന്തരാവകാശി 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം ഇരിട്ടി 
തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ്. കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗ മായോ വരുന്ന ആക്ഷേ പ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല . 


( 8 ) 


റഫ് . ബി4-2100 2020 . 


2020 മേയ് 27 . 


( 6 ) 


റഫ് . ബി4-2014 2020 . 


2020 മേയ് 27 . 


കണ്ണൂർ ജില്ലയിൽ ഇരിട്ടി താലൂക്കിൽ മണത്തണ വില്ലേജിൽ 
പേരാവൂർ ദേശത്ത് ബീന ഭവനിൽ സൗമിനി, പി . എന്നവർ 
മരണപ്പെട്ടുപോയെന്നും ടിയാളുടെ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് 
ആ വ ശ്യപ്പെട്ടു കൊണ്ട് പരേ തയുടെ മകൻ ബാബു , പി . 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി 
അന്വേഷണം നടത്തിയതിൽ ടിയാൾ 10-2-2019 -ാം തീയതി 
മരണപ്പെട്ടുപോയെന്നും പരേതയുടെ അവകാശികളായി താഴെ 
പറയുന്ന 4 ( നാല്) പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


കണ്ണൂർ ജില്ലയിൽ ഇരിട്ടി താലൂക്കിൽ പായം വില്ലേജിൽ 
പായം ദേശത്ത് നമ്പ്യാർകണ്ടി വീട്ടിൽ വാസു , പി . പി . 
എന്നയാൾ മരണപ്പെട്ടുപോയെന്നും ടിയാന്റെ അനന്തരാവകാശ 
സർട്ടി ഫിക്ക റ്റ് ആവ ശ്യ പ്പെ ട്ടു കൊണ്ട് പരേ തന്റെ ഭാര്യ 
മാധവി, കെ . പി . സമർപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട 
വില്ലേജാഫീസർ വഴി അന്വേഷണം നടത്തിയതിൽ ടിയാൻ 
4 -8-2018 -ാം തീയതി മരണപ്പെട്ടു പോയെന്നും പരേ തന്റെ 
അവകാശികളായി താഴെ പറയുന്ന 3 (മൂന്ന്) പേരാണുള്ള 
തെന്നും അറിവായിരിക്കുന്നു . 
ക്രമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 


പേര് 


പരേതയുമായുള്ള വയസ് 


കമ് 
നമ്പർ 


ബം 


1 


മകൾ 


60 


2 


രത്നവല്ലി, പി . 
ബാബു , പി . 
രതീശൻ, പി . 


മകൻ 


51 


ബന്ധം 


3 


47 


1 


62 


4 


ബീന , പി . 


മകൾ 


44 


മാധവി, കെ . പി . 
സജി , എൻ . സി . 
ഷീബ , എൻ . സി . 


ഭാര്യ 
മകൻ 


2 


41 


3 


മകൾ 


40 


മേൽ പറ ഞ്ഞ വ രാണ് പരേ തന്റെ അനന്തരാവകാശി 
കളെന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
(പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം ഇരിട്ടി 
തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ്. കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗ മായോ വരുന്ന ആക്ഷേ പ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല . 


മേൽ പറഞ്ഞവ രാണ് പരേതയുടെ അനന്തരാവകാശി 
കളെന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം ഇരിട്ടി 
തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ്. കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗ മായോ വരുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല . 


( 9 ) 


റഫ്. ബി4-2013 2020 . 


2020 മേയ് 27 . 


റഫ് . ബി4-1879 , 2020. 

2020 മേയ് 27 . 
കണ്ണൂർ ജില്ലയിൽ ഇരിട്ടി താലൂക്കിൽ കേളകം വില്ലേജിൽ 
കേളകം ദേശത്ത് മറുകുളത്ത് വീട്ടിൽ ഭാരതിയമ്മ എന്നവർ 
മരണപ്പെട്ടുപോയെന്നും ടിയാളുടെ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് 
ആവശ്യപ്പെട്ടുകൊണ്ട് പരേതയുടെ മകൻ മുരളീധരൻ നായർ 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി 
അന്വേഷണം നടത്തിയതിൽ ടിയാൾ 26-7-2011 -ാം തീയതി 
മരണപ്പെട്ടുപോയെന്നും പരേതയുടെ അവകാശികളായി താഴെ 
പറയുന്ന 5 ( അഞ്ച് ) പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


കണ്ണൂർ ജില്ലയിൽ ഇരിട്ടി താലൂക്കിൽ കല്ല്യാട് വില്ലേജിൽ 
ഊരത്തൂർ ദേശത്ത് മഹറൂഫ് മൻസിലിൽ , കണിയാങ്കണ്ടി 
മയ മ്മദ് എന്ന യാൾ മര ണ പ്പെ ട്ടു പോ യെന്നും ടിയാന്റെ 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ 
ഭാര്യ ത സ ലി മ , എം . സമർപ്പിച്ച അപേക്ഷ യിൻ മേൽ 
ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി അന്വേഷണം നടത്തിയതിൽ 
ടിയാൻ 8-2-2003 -ാം തീയതി മരണപ്പെട്ടുപോയെന്നും പരേതന്റെ 
അവകാശികളായി താഴെ പറയുന്ന 4 ( നാല്) പേരാണുള്ള 
തെന്നും അറിവായിരിക്കുന്നു . 


268 


25th AUG. 2020 ] 


COMMISSIONERATE OF LAND REVENUE 


6083 


പേര് 


പരേതനുമായുള്ള വയസ് 


പേര് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബന്ധം 


ബന്ധം 


1 


48 


1 


സഫിയ 


ഭാര്യ 


59 


തസലിമ , എം . 
മെഹബൂബ്, എം . 


ഭാര്യ 
മകൻ 


2 


29 


2 


ആയിഷത്തുൽ ഫൗസിയ 


മകൾ 


41 


3 


മഹറൂഫ , എം . 


മകൾ 


27 


3 


തീഫ് കീക്കാൻ 


മകൻ 


39 


4 


മഹസൂഫ , എം . 


17 


3 


4 


മകൾ 


36 


5 


മകൻ 


34 


6 


30 


മേൽ പറ ഞ്ഞ വ രാണ് പരേ തന്റെ അനന്തരാവകാശി 
കളെന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം ഇരിട്ടി 
തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ്. കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗ മായോ വരുന്ന ആക്ഷേ പ ങ്ങൾ 
പരിഗണിക്കുന്നതല്ല. 


സീനത്ത്, കെ . 
മുഹമ്മദ് ഷാഫി, പി . എച്ച് . 
എം . അസ്മ 
സിബിലി , പി . എച്ച് . 
അഹമ്മദ് ഫായിസ് 
മുഹമ്മദ് മിദ്ലാജ്, എം . 


7 


28 


8 


24 


3 3 


9 


21 


3 2 


(10 ) 


റഫ് . ബി4-2015 } 2020. 


2020 മേയ് 27 , 


മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം രേഖാമൂലം ഹോസ്ഥർഗ്ഗ് തഹശീൽദാർ 
മുമ്പാകെ ഹാജ രാ കേ ണ്ട താ ണ് . കാലാവധി കഴിഞ്ഞാ 
തപാൽമാർഗ്ഗമോ വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


( 2 ) 


കണ്ണൂർ ജില്ലയിൽ ഇരിട്ടി താലൂക്കിൽ പായം വില്ലേജിൽ 
പരു മ്പ റമ്പ് 

ദേശ ത്ത് 

കല ശ പ റ മ്പിൽ വീട്ടിൽ 
ശ്രീധരൻ, വി . പി . എന്നയാൾ മരണപ്പെട്ടുപോയെന്നും ടിയാന്റെ 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ 
മകൻ ശീവിൻ, വി . പി . സമർപ്പിച്ച അപേക്ഷ യിൻ മേൽ 
ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി അന്വേഷണം നടത്തിയതിൽ 
ടിയാൻ 27-8-2019 -ാം തീയതി മരണപ്പെട്ടുപോയെന്നും പരേതന്റെ 
അവകാശികളായി താഴെ പറയുന്ന 3 (മൂന്ന്) പേരാണുള്ള 
തെന്നും അറിവായിരിക്കുന്നു . 
കമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 


ബം 


റഫ് . ബി2-243072019 . 

2020 മാർച്ച് 30 . 
ഹോസ്ദുർഗ്ഗ് താ ലൂ ക്കിൽ അ ജാ ന്നൂർ വില്ലേ ജിൽ 
കിഴക്കെ വെള്ളിക്കോത്ത് ദേശത്ത് കരിപ്പാടക്കൻ വീട്ടിൽ 
കെ . രാഘവൻ s /o ( L) രാമൻ എന്നയാൾ മരിച്ചുപോയെന്നും 
വിവിധ ആവശ്യത്തിന് അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു 
കൊണ്ട് പരേ തന്റെ മകൻ നാരാ യ ണൻ , പി . സമർപ്പിച്ച 
അ അ ക്ഷയിൻ മേൽ ബന്ധപ്പെട്ട 

വില്ലേജാഫീ സർവഴി 
അന്വേഷണം നടത്തിയതിൽ ടിയാൻ 8-9-2012 -ാം തീയതി 
മരിച്ചു പോയെന്നും പ രേ തന്റെ അ വ കാശികളായി താഴെ 
പറയുന്നവർ മാത്രമാണുള്ളതെന്നും അറിയുന്നു . 


1 


53 


ശോഭന , കെ . 
ശീവിൻ, വി . പി . 
ശുതി, വി . പി . 


ഭാര്യ 
മകൻ 


2 


25 


3 


മകൾ 


28 


പേര് 


കമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 


ബം 


1 


മേൽ പറ ഞ്ഞ വ രാണ് പരേ തന്റെ അനന്തരാവകാശി 
കളെന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം ഇരിട്ടി 
തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ്. കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗ മായോ വരുന്ന ആക്ഷേ പ ങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 
താലൂക്കാഫീസ്, 

( ഒപ്പ് ) 
ഇരിട്ടി . 

തഹശീൽദാർ. 


ശാരദ , പി . 


ഭാര്യ 


65 


2 


രാധ , പി . 


മകൾ 


46 


3 


43 


KASARAGOD DISTRICT 


Hosdurg Taluk 


പരസ്യം 


( 1 ) 
റഫ് . ബി2-4396 2020 . 

2020 മാർച്ച് 17 . 
ഹോസ്ദുർഗ്ഗ് താ ലൂ ക്കിൽ പള്ളിക്കര വില്ലേ ജിൽ 
മുക്കൂ ട് , കീക്കാൻ ദേശ ത്ത് 

തവ ക്കൽ മൻ സിലിൽ 
അബ്ദുൾ ഹമീദ് , പി . എം . s / o ( ലേറ്റ്) മുഹമ്മദ് എന്നയാൾ 
മ രിച്ചു പോ യെന്നും വിവിധ ആവശ്യ ത്തിന് അ വ കാ ശ 
സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ ഭാര്യ സഫിയ , 
കീക്കാൻ, പള്ളിക്കര സമർപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട 
വില്ലേജാഫീസർവഴി അന്വേഷണം നടത്തിയതിൽ ടിയാൻ 
15 - 2- 2018 - ാം തീയ തി 

പ്പ ട്ട തായും പര തന്റെ 
അ വ കാ ശിക ൾ താഴെ പറയുന്ന 9 പേരാണു ള്ള തെന്നും 
അറിവായിരിക്കുന്നു. 


നാരായണൻ, പി . 

മകൻ 
മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം രേഖാമൂലം ഹോസ്ഥർഗ്ഗ് തഹശീൽദാർ 
മുമ്പാകെ ഹാജ രാ കേ ണ്ട താ ണ് . കാലാ വധി കഴിഞ്ഞാ 
തപാൽമാർഗ്ഗമോ വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 

( 3 ) 
റഫ് . ബി4-20764 / 2019 . 

2020 മാർച്ച് 17 . 
ഹോസ്ദുർഗ്ഗ് താ ലൂ ക്കിൽ മടിക്കൈ വില്ലേ ജിൽ 
എരിക്കുളം ദേശത്ത് ടി . വി . തമ്പാൻ s / o ( ലേറ്റ്) കുഞ്ഞമ്പു 
എന്നയാൾ മരിച്ചു പോയെന്നും വിവിധ ആവശ്യ ത്തിന് 
അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ മകൻ 
തങ്കരാജൻ, പി . , എരിക്കുളം സമർപ്പിച്ച അപേക്ഷയിൻമേൽ 
ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി അന്വേഷണം നടത്തിയതിൽ 
ടിയാൻ 24-9-2007 -ാം തീയതി മരണപ്പെട്ടതായും പരേതന്റെ 
അ വ കാ ശി ക ൾ 

പറ യുന്ന പേരാ ണ ന്നും 
അറിയുന്നു . 


മ ര ണ 


താഴ 


4 


269 


